O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 25 
Tuesday , 25th January 2022 


1197 മകരം 11 


1943 മാഘം 5 


11th Makaram 1197 


5th Magha 1943 


വാല്യം 11 


നമ്പർ 


4 


Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3487 


Revenue Department 


25th January 2022 


Ernakulam District 


Paravoor Taluk 


NOTICE 


നമ്പർ : ബി3-11055 / 2021 


05-01-2022 


അനന്തരാവകാശ 


അപേക്ഷ 


പറവൂർ താലൂക്കിൽ 

വടക്കേക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എ.എം.അപ്പു , തൈവെപ്പിൽ വീട്ടിൽ , 
ചിറ്റാറ്റുകര എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി വടക്കേക്കര വില്ലേജിൽ പരേതന്റെ മകൻ ബേബിക്കുട്ടൻ , തൈവെപ്പിൽ വീട്ടിൽ ചിറ്റാറ്റുകര ബോധിപ്പിച്ച 

വടക്കേക്കര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 06-08-2007 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ബേബിക്കുട്ടൻ 


മകൻ 


58 


2 


രാജീവ് 


| മകൻ 


50 


3 


സജീവ്കുമാർ 


മകൻ 


46 


4 


മകൾ 


38 


ദീപ ( മരണപ്പെട്ട മകൾ ശാന്തകുമാരിയുടെ മകൾ 
| അനിൽ ( മരണപ്പെട്ട മകൾ ശാന്തകുമാരിയുടെ മകൻ ) 


5 


മകൻ 


34 


നമ്പർ : ബി3-11457 / 2021 


06-01-2022 


പറവൂർ താലൂക്കിൽ കോട്ടുവള്ളി വില്ലേജിൽ കിഴക്കേപ്രം കരയിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാമായി , കൃഷ്ണൻ 
ഭാര്യ , വിനോദ് വിഹാർ , കിഴക്കേപ്രം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാകുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കോട്ടുവള്ളി വില്ലേജിൽ പരേതയുടെ മകൻ കെ . രാമചന്ദ്രൻ , അനുഗ്രഹം വീട് , 
കിഴക്കേപ്രം , കോട്ടുവളളി , ബോധിപ്പിച്ച അപേക്ഷ കോട്ടുവള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി . 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടി രാമായി 27-11-2018 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


കെ.രാമചന്ദ്രൻ 


മകൻ 


74 


2 


| ചന്ദ്രമതി 


മകൾ 


71 


3 


സരസ്വതി . 


മകൾ 


66 


4 


ബാലകൃഷ്ണൻ 


മകൻ 


64 


. 


5 


| 1 


സതീശൻ 


മകൻ 


61 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3488 


KERALA GAZETTE 


Part III 


6 


കുമാരി 


മകൾ 


59 


7 


സുന്ദരൻ 


| മകൻ 


57 


8 


ഗിരിജ 


മകൾ 


54 


9 


വിനോദ് കുമാർ 


മകൻ 


52 


10 


വസന്തകുമാരി 


മകൾ 


50 


11 


ജയശ്രീ 


മകൾ 


47 


12 


പൗത്രൻ 


42 


13 


പൗത്രൻ 


39 


ഉണ്ണികൃഷ്ണൻ ( മരണപ്പെട്ട മകൻ സുകുമാരന്റെ മകൻ ) 
| സുനിൽകുമാർ ( മരണപ്പെട്ട മകൻ സുകുമാരന്റെ മകൻ 
സുധീഷ് കുമാർ ( മരണപ്പെട്ട മകൻ സുകുമാരന്റെ മകൻ ) 
| സുജിത്ത് കുമാർ ( മരണപ്പെട്ട മകൻ സുകുമാരന്റെ മകൻ 


14 


പൗത്രൻ 


38 


15 


പൗത്രൻ 


36 


നമ്പർ : ബി3-10567 / 2021 


17-12-2021 


പറവൂർ താലൂക്കിൽ പുത്തൻവേലിക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഫിലോമിന കൊച്ചുവറീത് , 
വി . പി.കൊച്ചുവറീത് ഭാര്യ , വാഴപ്പിളളി , പുത്തൻവേലിക്കര എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പുത്തൻവേലിക്കര വില്ലേജിൽ പരേതയുടെ മകൻ 
വി . കെ . പോൾ @ വാരസപ്പളളി കൊച്ചുവറീത് പോൾ , വാഴപ്പിളളി വീട് , പുത്തൻവേലിക്കര , ബോധിപ്പിച്ച അപേക്ഷ 
പുത്തൻവേലിക്കര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടി ഫിലോമിന കൊച്ചുവറീത് 13-10-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വി.കെ.പോൾ @ വാരസപ്പള്ളി കൊച്ചുവറീത് പോൾ 


| മകൻ 


59 


2 


അന്നമ്മ ജോസ് 


മകൾ 


57 


3 


| മാത്യ വാഴപ്പിളി 


മകൻ 


50 


4 


| റോസ് ലിൻഡ് സോണി ജോസ് 


മകൾ 


47 


നമ്പർ : ബി3-11165 / 2021 


05-01-2022 


ചാവക്കാട് താലൂക്കിൽ ഏങ്ങണിയൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കാളിപ്പെണ്ണ് , കുമാരൻ ഭാര്യ , തേർ 
വീട്ടിൽ , കുണ്ടലിയൂർ , ഏങ്ങണിയൂർ , ചാവക്കാട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചേന്ദമംഗലം വില്ലേജിൽ പരേതയുടെ മകൾ ചന്ദ്രിക , പുരുഷൻ ഭാര്യ , പെരിങ്ങേടത്ത് 
വീട് , ചേന്ദമംഗലം ബോധിപ്പിച്ച അപേക്ഷ ചേന്ദമംഗലം , ഏങ്ങണിയൂർ വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടി കാളിപ്പെണ്ണ് 20-08-2015 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3489 


Revenue Department 


25th January 2022 


1 


ചന്ദ്രിക 


മകൾ 


57 


നമ്പർ : ബി3-11243 / 2021 


05-01-2022 


പറവൂർ താലൂക്കിൽ കോട്ടുവള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സരോജിനി , ഗോപാലൻ 
ഭാര്യ , പടിഞ്ഞാറെ ചെക്കനാലിൽ വീട് , കിഴക്കേപ്രം , കോട്ടുവളളി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കോട്ടുവള്ളി വില്ലേജിൽ പരേതയുടെ മകൻ ഹരിദാസ് , 
പടിഞ്ഞാറെ ചെക്കനാലിൽ വീട് , കിഴക്കേപ്രം , കോട്ടുവളളി , ബോധിപ്പിച്ച അപേക്ഷ കോട്ടുവള്ളി വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടി സരോജിനി 28-03 
2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ടതും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| രമാദേവി 


മകൾ 


65 


2 


മകൾ 


61 


ഉഷാദേവി 
ഉമാദേവി 


3 


മകൾ 


60 


4 


ഹരിദാസ് 


മകൻ 


59 


5 


ശിവദാസ് 


മകൻ 


56 


6 


ശ്രീമതി . 


മകൾ 


54 


7 


ശ്യാമളാദേവി 


| മകൾ 


53 


8 


ഗീതാദേവി 


മകൾ 


49 


നമ്പർ : ബി3-11408 / 2021 


05-01-2022 


പറവൂർ താലൂക്കിൽ ചേന്ദമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കൊച്ചു ത്രേസ്യ തോമസ് , ടി പി 
തോമസ് ഭാര്യ , തൈപ്പറമ്പിൽ വീട് , കോട്ടയിൽ കോവിലകം , ചേന്ദമംഗലം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ 
ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചേന്ദമംഗലം വില്ലേജിൽ പരേതന്റെ മകൻ 
റോയ് തോമസ് , തെപ്പറമ്പിൽ വീട് , കോട്ടയിൽ കോവിലകം , ചേന്ദമംഗലം , ബോധിപ്പിച്ച അപേക്ഷ ചേന്ദമംഗലം വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടി കൊച്ചു 
ത്രേസ്യ തോമസ് 01-09-2021 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഡാലി തോമസ് 


മകൾ 


58 


2 


| റോയ് തോമസ് 


മകൻ 


53 


3 


ജോസ് തോമസ് 


| മകൻ 


49 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3490 


KERALA GAZETTE 


Part III 


നമ്പർ : ബി3-11458 / 2021 


06-01-2022 


പറവൂർ താലൂക്കിൽ കുന്നുകര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോസ് മാണി.എം , എം . ജെ.മാണി മകൻ 
മുളവരിക്കൽ വീട് , അടുവാശ്ശേരി , കുന്നുകര എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുന്നുകര വില്ലേജിൽ പരേതന്റെ ഭാര്യ മില മാത്യു . മുളവരിക്കൽ വീട് , അടുവാശ്ശേരി , 
കുന്നുകര , ബോധിപ്പിച്ച അപേക്ഷ കുന്നുകര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08-10-2021 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| മില മാത്യ 


ഭാര്യ 


49 


2 


| ആൻ മോൾ ജോസ് 


മകൾ 


24 


3 


മെറിൻ ജോസ് 


മകൾ 


19 


നമ്പർ : ബി3-11497 / 2021 


06-01-2022 


6 


പറവൂർ താലൂക്കിൽ കോട്ടുവള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ടി.ജി. ജോർജ്ജ് , ജോർജ്ജ് മകൻ , 
തോട്ടകത്ത് വീട് , വളളുവളളി , കോട്ടുവളളി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കോട്ടുവള്ളി വില്ലേജിൽ പരേതന്റെ മകൻ സുനിൽ , തോട്ടകത്ത് വീട് , വളളുവളളി , 
കോട്ടുവളളി ബോധിപ്പിച്ച അപേക്ഷ കോട്ടുവള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 10-06-2003 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സുനിൽ 


മകൻ 


48 


2 


ദീപ 


മകൾ 


46 


3 


| സ്മിത 


മകൾ 


42 


4 


പ്രിയ 


മകൾ 


40 


നമ്പർ : ബി3-11724 2021 


14-01-2022 


പറവൂർ താലൂക്കിൽ ഏഴിക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സോജോ.എം.ടി , തോമസ് മകൻ , മാമ്പിളള 
വീട് , തെക്കുംഭാഗം , ഏഴിക്കര എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഏഴിക്കര വില്ലേജിൽ പരേതന്റെ മാതാവ് റീത്ത , മാമ്പിളളി വീട് , തെക്കുംഭാഗം , 
ഏഴിക്കര ബോധിപ്പിച്ച അപേക്ഷ ഏഴിക്കര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 18-05-2021 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3491 


Revenue Department 


25th January 2022 


നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


റീത്ത 


മാതാവ് 


74 


2 


ലിസി 


51 


സഹോദരി 
സഹോദരി 


3 


| ബിൽബി 


48 


നമ്പർ : ബി3-117182021 


14-01-2022 


66 


പറവൂർ താലൂക്കിൽ ചേന്ദമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കാതറിൻ സിബിൾ.എം.ജെ , ജെറോം 
ഭാര്യ , മനക്കിൽ വീട് , ഗോതുരുത്ത് , ചേന്ദമംഗലം എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചേന്ദമംഗലം വില്ലേജിൽ പരേതയുടെ മകൻ ആന്റണി 
റാഫേൽ എം.ജെ , മനക്കിൽ വീട് , ഗോതുരുത്ത് , ചേന്ദമംഗലം , ബോധിപ്പിച്ച അപേക്ഷ ചേന്ദമംഗലം വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടി കാതറിൻ 
സിബിൾ . എം.ജെ 18-11-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ആന്റണി 

റാഫേൽ.എം.ജെ 


മകൻ 


46 


നമ്പർ : ബി3-11740 / 2021 


14-01-2022 


പറവൂർ താലൂക്കിൽ കുന്നുകര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പത്മാവതി അമ്മ , പരേതനായ 
പങ്കജാക്ഷൻപിളള ഭാര്യ , മുട്ടത്തിൽ വീട് , തെക്കേ അടുവാശ്ശേരി , കുന്നുകര എന്നയാളുടെ അവകാശികൾക്ക് വിവിധ 
ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുന്നുകര വില്ലേജിൽ പരേതയുടെ മകൻ 
ഉണ്ണികൃഷ്ണപിളള.പി , മുട്ടത്തിൽ വീട് , തെക്കേ അടുവാശ്ശേരി , കുന്നുകര , മകൾ ശോഭന.പി എന്നിവർ ബോധിപ്പിച്ച അപേക്ഷ 
കുന്നുകര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടി പത്മാവതി അമ്മ 08-02-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


53 


| ഉണ്ണികൃഷ്ണപിളള.പി 
ശോഭന.പി 


2 


| മകൾ 


55 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3492 


KERALA GAZETTE 


Part III 


നമ്പർ : ബി3-79302021 


14-01-2022 


അവകാശ 


പറവൂർ താലൂക്കിൽ പറവൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഉഷ.എൻ.എ , സി . കെ.രാധാകൃഷ്ണൻ ഭാര്യ , 
ചന്ദ്രത്തിൽ വീട് , ചെറിയപല്ലംതുരുത്ത് , പറവൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പറവൂർ വില്ലേജിൽ പരേതയുടെ മകൻ നിഖിൽ , സി.കെ.രാധാകൃഷ്ണൻ മകൻ , 
ചന്ദ്രത്തിൽ വീട് , ചെറിയപല്ലുംതുരുത്ത് , പറവൂർ , ബോധിപ്പിച്ച അപേക്ഷ പറവൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടി ഉഷ . എൻ.എ 08-05-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


നിതിൻ 


മകൻ 


24 


2 


നിഖിൽ 


മകൻ 


19 


നമ്പർ : ബി3-88642021 


14-01-2022 


പറവൂർ താലൂക്കിൽ മൂത്തകുന്നം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഉഷ.കെ.ആർ , രാഘവൻ . കെ.ജി മകൾ , 
കല്ലന്തറ വീട് , ചാറക്കാട് , മൂത്തകുന്നം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മൂത്തകുന്നം വില്ലേജിൽ പരേതയുടെ മാതാവ് പാറുക്കുട്ടി.കെ.കെ , കല്ലന്തറ വീട് , 
ചാറക്കാട് , മൂത്തകുന്നം , ബോധിപ്പിച്ച അപേക്ഷ മൂത്തകുന്നം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടി ഉഷ . കെ . ആർ 04-08-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| പാറുക്കുട്ടി.കെ.കെ 


| മാതാവ് 


90 


നമ്പർ : ബി3-8470 / 2021 


14-01-2022 


പറവൂർ താലൂക്കിൽ വരാപ്പുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ദാമോദരൻ.സി.എ , അയ്യപ്പൻ മകൻ , 
ചെട്ടിപറമ്പിൽ വീട് , മണ്ണംതുരുത്ത് , വരാപ്പുഴ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വരാപ്പുഴ വില്ലേജിൽ പരേതന്റെ മകൻ ബിബിൻ.സി.ഡി , ചെട്ടിപറമ്പിൽ വീട് , 
മണ്ണംതുരുത്ത് , വരാപ്പുഴ , ബോധിപ്പിച്ച അപേക്ഷ വരാപ്പുഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-11-2006 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3493 


Revenue Department 


25th January 2022 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


തങ്കമണി ദാമോദരൻ 


ഭാര്യ 


69 


2 


ബിബിൻ.സി.ഡി 


മകൻ 


40 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.01.25 03:17:27 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


